Kerala Gazette No . 29 dated 15th July 2008. 
PART I 


Section iji 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - എ ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 14171/ ലെഗ്.എ1/ 2007 / നിയമം. 


2008 ജൂൺ 12 . 
തിരുവനന്തപുരം, - 

1930 ജ്യേഷ്ഠം 22. 


കേരള സംസ്ഥാന നിയമസഭയുടെതാഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . നിയമസഭ പാസ്സാക്കിയ 
പ്രകാരമുള്ള ബില്ലിന് 2008 ജൂൺ 11 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


- വി . ജി . കുമാരി ഗിരിജ , 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി, 

പെഷ്യൽ സെക്രട്ടറി ഇൻചാർജ്. 


G. 527 / 08/DTP. 


2008 - ലെ 19 -ാം ആക്റ്റ് 


2008 - ലെ കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ ( ദേവസ്വം 

ബോർഡുകളുടെ കീഴിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് 
- സർവ്വീസുകളെ സംബന്ധിച്ച കൂടുതൽ 

ചുമതലകൾ) ആക്ട് 


o 


ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് 
സർവ്വീസുകളെ സംബന്ധിച്ച കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ 
കൂടുതൽ ചുമതലകൾ വിനിയോഗിക്കുന്നതിന് വ്യവസ്ഥ 

ചെയ്യുന്നതിനുള്ള 


ഒരു 


ആക്റ്റ് 


പീഠിക - ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് 
സർവ്വീസുകളിലെ ഉദ്യോഗസ്ഥൻമാരുടെയും ജീവനക്കാരുടെയും നിയമനങ്ങൾ 
സംബന്ധിച്ച കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ കൂടുതൽ ചുമതലകൾ 
വിനിയോഗിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നത് യുക്തമായിരിക്കയാൽ ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ അമ്പത്തിഒൻപതാം സംവത്സ ര ത്തിൽ താഴെപ്പറ യും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ആക്റ്റിന് 2008 - ലെ കേരള പബ്ലിക് 
സർവ്വീസ് കമ്മീഷൻ ( ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് 
സർവ്വീസുകളെ സംബന്ധിച്ച കൂടുതൽ ചുമതലകൾ) ആക്റ്റ് എന്ന് പേര് പറയാം. 


( 2 ) ഇത് സർക്കാർ, ഗസറ്റ് വിജ്ഞാപനം വഴി, നിശ്ചയിക്കാവുന്ന 
അങ്ങനെയുള്ള തീയതിയിൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


- 2. നിർവ്വചനങ്ങൾ. ഈ ആക്റ്റിൽ, സന്ദർഭം മറ്റുവിധത്തിൽ 
ആവശ്യപ്പെടാത്തപക്ഷം, 

( എ ) “ ദേവസ്വം ബോർഡ് എന്നാൽ, 1950 - ലെ തിരുവിതാംകൂർ- കൊച്ചി 
ഹിന്ദു മത സ്ഥാപന ങ്ങ ൾ ആക്റ്റിലെ ( 1950 - ലെ XV ) ( 2 ) -ാം വകുപ്പ് 
( എ ) ഖണ്ഡത്തിൽ പരാമർശിച്ചിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ 
പ്രസ്തുത ആക്ടിലെ 61 -ാം വകുപ്പ് (1) -ാം ഖണ്ഡത്തിൽ പരാമർശിച്ചിട്ടുള്ള കൊച്ചി 
ദേവസ്വം ബോർഡ് എന്നർത്ഥമാകുന്നു ; 


( ബി ) “ പബ്ലിക് സർവ്വീസ് കമ്മീഷൻ എന്നാൽ കേരള പബ്ലിക് സർവ്വീസ് 
കമ്മീഷൻ എന്നർത്ഥമാകുന്നു . 


- 3. ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സർവ്വീസുകളെ 
സംബന്ധിച്ച് പബ്ലിക് സർവ്വീസ് കമ്മീഷന്റെ ചുമതലകൾ. - ( 1 ) 1950 - ലെ 
തിരുവിതാംകൂർ- കൊച്ചി ഹിന്ദുമത സ്ഥാപനങ്ങൾ ആക്റ്റിലും ( 1950 - ലെ XV ), 
അല്ലെങ്കിൽ അ തിൻ കീഴിൽ ഉണ്ടാക്കിയിട്ടുള്ള ദേവസ്വം ബോർഡിലെ 
ഉദ്യോഗസ്ഥൻമാരുടെയും ജീവനക്കാരുടെയും തെരഞ്ഞെടുപ്പും സർവ്വീസ് 
വ്യവസ്ഥകളും സംബന്ധിച്ച് ചട്ടങ്ങളിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, ദേവസ്വം 

ബോർഡുകളുടെ അഡ്മിനിസ്ട്രേറ്റീവ് സർവ്വീസുകളിലെ എല്ലാ ഉദ്യോഗസ്ഥൻ 
മാരേയും ജീവനക്കാരേയും, നേരിട്ടുള്ള നിയമനം വഴി നിയമിക്കുന്നതിനുവേണ്ടി, 
ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കുന്നത് 
പബ്ലിക് സർവ്വീസ് കമ്മീഷന്റെ കർത്തവ്യമായിരിക്കുന്നതാണ്. 


( 2) ദേവസ്വം ബോർഡ് പബ്ലിക് സർവ്വീസ് കമ്മീഷനുമായി - 


( എ ) ദേ വസ്വം ബോർഡിലെ അഡ്മിനിസ്ട്രേറ്റീവ് സർവ്വീസുകളിൻ 
കീഴിലുള്ള തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനം സംബന്ധിച്ച കാര്യങ്ങളിലും ; 


( ബി ) ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സർവ്വീസുകളിൻ 
കീഴിലുള്ള തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനം വഴി നിയമനം നടത്തുന്നതിന് 
പാലിക്കേണ്ട തത്വങ്ങളിന്മേലും അങ്ങനെയുള്ള നിയമനങ്ങളിലേക്കുള്ള 
ഉദ്യോഗാർത്ഥികളുടെ അനുയോജ്യത സംബന്ധിച്ചും; 
കൂടിയാലോചിക്കേണ്ടതും, അപ്രകാരം റഫർ ചെയ്യുന്ന ഏതൊരു കാര്യത്തിന്മേലും 
ഉപദേശം നൽകേണ്ടത് പബ്ലിക് സർവ്വീസ് കമ്മീഷന്റെകർത്തവ്യമായിരിക്കുന്നതുമാണ്. 


എന്നാൽ പൊതുവായതോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക 
സംഗതിയിലോ അല്ലെങ്കിൽ പ്രത്യേക വിഭാഗം സംഗതികളിലോ അല്ലെങ്കിൽ 
ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിലോ പബ്ലിക് സർവ്വീസ് കമ്മീഷനുമായി 
കൂടിയാലോചിക്കേണ്ടതില്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കുന്ന 
ചട്ടങ്ങൾ സർക്കാരിന് ഉണ്ടാക്കാവുന്നതാണ്. 


( 3) പബ്ലിക് സർവ്വീസ് കമ്മീഷനും, ദേവസ്വം ബോർഡും തമ്മിൽ 
ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ളപക്ഷം, ദേവസ്വം ബോർഡ് അക്കാര്യം 
സർക്കാരിലേക്ക് റഫർ ചെയ്യേണ്ടതും, അതിന്മേലുള്ള സർക്കാരിന്റെ തീരുമാനം 
അന്തിമമായിരിക്കുന്നതുമാണ്. 

എന്നാൽ സർക്കാർ, പബ്ലിക് സർവ്വീസ് കമ്മീഷന്റെ ഉപദേശത്തിനെതിരായി 
ഒരു തീരുമാനമെടുക്കുന്നതിനുമുമ്പ് ആ കാര്യം കമ്മീഷന് റഫർ ചെയ്യേണ്ടതാണ്. 

4. ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അധികാരം. - ( 1) സർക്കാരിന്, ഈ 
ആക്റ്റിന്റെ ഉദ്ദേശ്യങ്ങൾ നടപ്പിലാക്കുന്നതിലേക്കായി, പബ്ലിക് സർവ്വീസ് കമ്മീഷനും 
ദേവസ്വം ബോർഡുകളുമായി കൂടിയാലോചിച്ച് ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. 

-- ( 2) (പ്രത്യേകിച്ചും, മുൻപറഞ്ഞ അധികാരത്തിന്റെ സാമാന്യതയ്ക്ക് ഭംഗം 
വരാതെയും, അങ്ങനെയുള്ള ചട്ടങ്ങളിൽ, - 

-- ( എ ) പബ്ലിക് സർവ്വീസ് കമ്മീഷനുമായി കൂടിയാലോചിക്കുന്നതിന് ദേവസ്വം 
ബോർഡ് അനുവർത്തിക്കേണ്ട നടപടിക്രമവും; 

( ബി) പബ്ലിക് സർവ്വീസ് കമ്മീഷനുമായി കൂടിയാലോചിക്കുന്ന ഉദ്ദേശ്യത്തിന് 
ആനുഷംഗികമോ, ആവശ്യമോ ആയ ഏതെങ്കിലും കാര്യവും വ്യവസ്ഥ 
ചെയ്യാവുന്നതാണ്. 

- ( 3 ) ഈ ആക്റ്റിന്റെ കീഴിലുണ്ടാക്കിയ ഏതൊരു ചട്ടവും, അതുണ്ടാക്കിയ 
ശേഷം കഴിയുന്നതവേഗം, നിയമസഭ സമ്മേളനത്തിലായിരിക്കുമ്പോൾ അതിന്റെ 
മുമ്പാകെ, ഒരു സമ്മേളനത്തിലോ തുടർച്ചയായ രണ്ട്സമ്മേളനങ്ങളിലോ പെടാവുന്ന 
ആകെ പതിനാല് ദിവസത്തേക്ക് വയ്ക്കേണ്ടതും, അപ്രകാരം അതു വയ്ക്കുന്ന 
സമ്മേളനമോ അതിന് തൊട്ടടുത്ത് വരുന്ന സമ്മേളനമോ അവസാനിക്കുന്നതിന് 
മുമ്പ്, നിയമസഭ ആ ചട്ടത്തിൽ എന്തെങ്കിലും രൂപഭേദം വരുത്തുകയോ, അല്ലെങ്കിൽ 
ആ ചട്ടം ഉണ്ടാക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയോ ചെയ്യുമ്പോൾ, ആ ചട്ടത്തിന്, 
അതതു സംഗതിപോലെ, അതിനുശേഷം അങ്ങനെ രൂപഭേദപ്പെടുത്തിയ രൂപത്തിൽ 
മാത്രം പ്രാബല്യമുണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ യാതൊരു പ്രാബല്യവും 
ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നതും ആകുന്നു ; എന്നിരുന്നാലും, അങ്ങനെയുള്ള 
ഏതെങ്കിലും രൂപഭേദപ്പെടുത്തലോ റദ്ദാക്കലോ ആ ചട്ടപ്രകാരം മുമ്പ് ചെയ് 
ഏതൊന്നിന്റെയും സാധുതയ്ക്ക് ഭംഗംവരാത്ത വിധത്തിലായിരിക്കേണ്ടതാണ്. 


( ശരിത്തർജ്ജമ) 


- എസ്. കുമാരി സുധ, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


